Kerala Gazette No. 27 dated 1st July 2008 . 
PART III 


IRRIGATION DEPARTMENT 


TENDER NOTICE 


No. D3 ( N )-3568 / 2004/ISC . 

17th June 2008. 
Competitive tenders in sealed cover superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from contractors 
of eligible class. The tenders will be received upto 
4 p . m . on 25 - 7 - 2008 by registered post and will be 
opened at 4 . 30 p .m . on the same day. Tenders through 
courier service will not be accepted . Department will not 
be responsible for the postal delay . If the last date of 
receipt of tenders will be a holiday, tenders will be opened 
at the same time on the next day. Tender forms and 
other details can be had from the office of the 
Superintending Engineer, Irrigation South Circle , 
Thiruvananthapuram upto 4 p . m . on 21- 7 -2008 . 


ആ ലേ ഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച ക വ റു ക ളിൽ 
25 - 7 - 2008 വൈകു ന്നരം 4 മണിവരെ രജി സ്റ്റർ ചെയ്ത 
തപാലിൽ ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസുവഴി 
സമർപ്പി ക്കു ന്ന ദർഘാസുകൾ സ്വീക രി ക്കു ന്ന ത ല്ല . 
ത പാ ലിലുണ്ടാകുന്ന കാല താ മ സ ങ്ങൾക്ക് ഈ വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന ദിവസം അവധിയായാൽ അതിന്റെ തൊട്ടടുത്ത 
പ വൃത്തിദിവസം ടി സമയം വരെ ദ ർ ഘാ സു ക ൾ 
സ്വീക രിക്കുന്നതാ ണ് . ദർഘാ സു കൾ അന്നേ ദിവസം 
4.30ന്തുറക്കുന്നതായിരിക്കും. 


കമ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


നമ്പർ 


SL. 


EMD 


Tender No . and Name of 

Work with PAC 


No. 


Rs. 


50,000 


1 17 /SE/ ISC / 2008 -09 — Irrigation Division , 

Thiruvananthapuram - - 12th Finance Commi 
ssion - ASE Works — Construction of sea 
wall for a length of 300 m towards south from 
250m south of CP 5741 at Muthalapozhy 
Rs. 71 Lakhs 

50, 000 
2 18/ SE /ISC / 2008- 09 - Irrigation Division , 

Thiruvananthapuram - 12th Finance Commi 
ssion - ASE Works Reformation of sea wall 
for a length of 700 m at Muthalapozhy for 
a length of 460 m in Reach I, III and VI. 
Reach I-for a length of 280 m towards south 
from 30m north of CP 5741 at Thazhampally , 
Reach III- for a length of 40 m towards south 
from 50 m south of CP 5739 at Thazhampally , 
Reach VI- for a length of 140 m towards 
south from 50 m north of CP 5737 at 
Thazhampally - Rs. 61 Lakhs 

50 , 000 
Cost of tender document - Rs. 2,000 + VAT. 

Time of completion — 9 months for Sl. No. 1 and 8 
months for Sl. No . 2 . 


17 |എസ് . ഇ ഐ . എസ് . സി./2008 - 09 
ഇറിഗേഷൻ ഡിവിഷൻ, തിരുവനന്തപുരം 
12 -ാം ധനകാര്യ കമ്മീഷൻ - കടലാക്രമണ 
നിരോധന പണികൾ - മുതലപ്പൊഴിക്ക് 
സമീപം സി . പി . 5741- ന് 250 മീ . തെക്ക് 
നിന്നും തെക്കോട്ട് 300 മീ . നീളത്തിൽ കടൽ 
ഭിത്തിയുടെ നിർമ്മാ ണം - രൂപ 71 ലക്ഷം 
18 |എസ്. ഇ . ഐ . എസ്. സി . 2008 - 09 
ഇറിഗേഷൻ ഡിവിഷൻ, തിരുവനന്തപുരം 
12 -ാം ധനകാര്യകമ്മീഷൻ - കടലാക്രമണ 
നിരോധന പണികൾ - മുതലപ്പൊഴിക്ക് 
സമീപം 700 മീ. നീളത്തിൽ കടൽ ഭിത്തിയുടെ 
പുനർ നിർമ്മാണത്തിന്റെ I, III, VI റീച്ചുകളിലായി 
460 മീ . നീളത്തിലുള്ള കടൽഭിത്തിയുടെ 
പുനർ നിർമ്മാണം, റീച്ച് I - താഴമ്പള്ളിയിൽ 
സി. പി. 5741 - ന് 30 മീ . വടക്കുനിന്നും തെക്കോട്ട് 
280 മീറ്റർ, റീച്ച് III - താഴ മ്പ ള്ളി യിൽ 
സി . പി . 5739- ന് 50 മീറ്റർ തെക്ക് നിന്നും 
തെക്കോട്ട് 40 മീറ്റർ, റീച്ച് VI- താഴമ്പള്ളിയിൽ 
സി. പി . 5737 - ന് 50 മീറ്റർ വടക്ക് നിന്നും 
തെക്കോട്ട് 140 മീറ്റർ നീളത്തിലും കടൽ 
ഭിത്തിയുടെ പുനർ നിർ മ്മാ ണം 
രൂപ 61 ലക്ഷം 


50 ,000 


Class of Contractor — ‘ A ’ Class. 

All prevailing conditions applicable to tenders in 
Irrigation and Public Works Departments are applicable to 
this tender also . 


ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 2,000 + മൂ . വ . നി. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1- ന് 
9 മാസം, 2 - ന് 8 മാസം. 

കരാറുകാരുടെ തരം - " എ ക്ലാസ് 

ദർഘാസ് ഫാറങ്ങളും മറ്റു വിവരങ്ങളും ഈ ആഫീസിൽ 
നിന്നും 21 - 7 - 2008 വൈകുന്നേരം 4 മണിവരെ ലഭ്യമാണ്. 
ജല വി ഭവ വകു പ്പിലും പൊതു മ രാ മത്ത് വകു പ്പിലും 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച് നില വിലുള്ള എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ദക്ഷിണമേഖലാ ജലസേചന 
വിഭാഗം സൂപ ണ്ടിംഗ് എഞ്ചിനീയർ, തിരു വ ന ന്ത പുരം 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതു മരാമത്ത് 
വകുപ്പിലോ ജലവിഭവ വകുപ്പിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും 
മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 


Irrigation South Circle, 
Thiruvananthapuram . 


( Sd.) 
Superintending Engineer. 


Gaz . No. 27 / 2008 /DTP. ( Irrigation ) 


TENDER NOTICE 


No . CMU / TECH/810 /2007 . 

20th June 2008 . 
The Superintending Engineer and Deputy Chief 
Engineer, Mechanical , Irrigation Department, 
Thiruvananthapuram for and behalf of the Governor of 
Kerala invites sealed tenders in prescribed form for the 
following work from A - class contractors of Government 
undertakings having previous experience in the 
similar field. 

Tender No . -- SE / MECH/ 2/ 2008-09 . 

Name of work - Rejuvenation dredger No .8 , 
Mechanical Division , Alappuzha 

PAC -1.28 crores. 
E . M .D - Rs. 50,000 . 
Cost of tender form - Rs. 2000 +ST. 

Sale of tender forms — From the office of the 
Superintending Engineer and Deputy Chief Engineer, 
Irrigation Department, Thiruvananthapuram on all working 
days between 11 a. m . on 18 - 7- 2008 and 1 p. m . on 25 -7 -2008 . 

Last date and time of submission of tender — Upto 4 
p. m . on 25 -7 - 2008. 

Opening of tenders At 4.30 p. m. on 25- 7-2008. 
Period of Completion — 3 months . 


നിരതദ്രവ്യം രൂപ 50,000 . 

ദർഘാസ് പ്രമാണങ്ങളുടെ വില - രൂപ 2 ,000 + വില്പന 
നികുതി 

ദർഘാസ് പ്രമാ ണ ങ്ങ ളുടെ വിൽപ്പന - സൂപ ണ്ടിംഗ് 
- എഞ്ചിനീയർ ആന്റ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ, ജലസേചന 
വകുപ്പ്, തിരുവനന്തപുരത്ത് നിന്നും 18 -7-2008 മുതൽ 25-7 - 2008 
വരെ പ്രവർത്തി ദിനങ്ങളിൽ രാവിലെ 11 മണിമുതൽ ഉച്ചയ്ക്ക് 
1 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
25- 7 - 2008, 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25- 7- 2008, 
4. 30 മണി. 

മറ്റു വ്യവസ്ഥകൾ 
1. ദർഘാസ് പ്രമാണങ്ങളുടെ അപേക്ഷയോടൊപ്പം സമാന 

പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന സാക്ഷ്യപത്രം 
ഹാജരാക്കേണ്ടതാണ്. 
2. ദർഘാസ് സംബ ന്ധിച്ച് ജല സേ ചന വകു പ്പിൽ 
- നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 

ബാധകമാണ്. 
3. നിശ്ചിത സമയം കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല. 
4. പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ പ്രമാണ 

ത്തിന്റെ വിലയോടൊപ്പം 50 രൂപ കൂടി തപാൽ ചെലവി 
നായി അയയ്ക്കേണ്ടതാണ്. 
5. ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽ നിന്നും 18 - 7 - 2008 മുതൽ 25 - 7 - 2008 വരെ 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. 


Other Conditions 
1. Experience certificates in the execution of similar 

works should be accompanied with the application 
for tender forms. 


Office of the Chief Engineer, 
Mechanical, Irrigation 
Department, 
Thiruvananthapuram - 33 . 


(Sd.) 
Superintending Engineer & 

Deputy Chief Engineer, 
Mechanical ( Irrigation ). 


ലഘു ദർഘാസ് പരസ്യം 


2. All existing conditions related to tenders of 

Irrigation Department will be applicable for this 

tender also . 
3. Tenders received after the stipulated time will not be 

accepted . 
4 . If tender documents are required by post Rs. 75 

extra in addition to cost of tender forms should be 

enclosed for postal charges . 
5 . Other details regarding this tender will be obtained 

from this office on all working days from 18 - 7 - 2008 
to 25 - 7 -2008. 


- നമ്പർ ഡി . ബി . 2203 / 96. 


2008 ജൂൺ 20. 


ജലസേചന വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം സൂപ്രണ്ടിംഗ് 
എഞ്ചീ നി യർ ആന്റ് ഡെ പട്ടി ചീഫ് എഞ്ചി നീ യർ, 
തിരുവനന്തപുരം കേരള ഗവർണ്ണർക്കുവേണ്ടിതാഴെപ്പറയുന്ന 
പ്രവർത്തിക്കുവേണ്ടി ഇത്തരം പ്രവർത്തികളിൽ മുൻപരിചയ 
മുള്ള “ എ ക്ലാസ്സ് കരാ റു കാരിൽ നിന്നും മുദവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ -എസ്. ഇ ./ മെക്ക്/ 02 / 2008 - 09. 

പവ്യത്തിയുടെ പേര് - ആലപ്പുഴ മെക്കാ നി ക്കൽ 
ഡിവിഷന്റെ കീഴിലുള്ള ഡ്രഡ്ജർ നമ്പർ 8- ന്റെ പുനരുദ്ധാരണം. 
ഉദ്ദേശ അടങ്കൽ തുക്- 1.28 കോടി രൂപ. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി പാലാ ചെറുകിട ജലസേചന 
വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവെച്ച 
പ്രത്യേക കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അദ്ദേഹത്തിന്റെ ഓഫീസിൽ സ്വീകരിക്കുന്ന അവസാന ദിവസം 
14 - 7 - 2008 വൈകുന്നേരം കൃത്യം 4 മണിവരെ ആയിരിക്കും. 
അന്നേ ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ആയിരി 
ക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തിദിവസം അതേ സമയംവരെ 
ദർഘാസ് സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം വൈകിട്ട് 4 -15 ന് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥനോ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 


ദർഘാസ് നമ്പർ - 1/ എ . ഇ . ഇ ./ 2008- 09. 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - വൈക്കം 
മു നി സി പ്പാ ലിറ്റി യിൽ കെ . വി . കനാ ലിന് കുറുകെ 
താൽക്കാലിക ഓരുമുട്ടു നിർമ്മാണം - രൂപ് 61,000. 


നിരതദ്രവ്യം - രൂപ് 1,500. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + വി. നി. 
പ്രവർത്തി തീർക്കുന്നതിനുള്ള കാലാവധി 3 മാസം. 

ദർഘാസ് ( പമാ ണ ങ്ങളും മറ്റു വിശ ദ വി വ ര ങ്ങളും 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയ 
ത്തിൽ നിന്നും എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണി മുതൽ 5 മണിവരെയും ദർഘാസ് ദിവസം ഉച്ചയ്ക്ക് 
1 മണി വ രെയും ദർഘാസ് പമാ ണ ത്തിന്റെ വില 
( തിരിച്ചു നൽകപ്പെടാത്തത്) രൊക്കം പണമായോ മണിയോർഡർ 
ആയോ അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 

ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് ജലസേചന 
വകുപ്പുകളിൽ അംഗീകൃത കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും 
അവ അന്യോന്യം കൈമാറാൻ പാടില്ലാത്തതും ആകുന്നു . 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച് ഒപ്പിട്ട് 
പ്രവൃത്തിയുടെ പേര് എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. 

കേരള പൊതുമരാമത്ത് ജലസേചന വകുപ്പുകളിലെ 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും 
ഇതിന് ബാധകമായിരിക്കും. പ്രമാണങ്ങൾ ലഭിക്കുന്നതിനു 
വേണ്ടി കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡുകൾ 
കാണിക്കേണ്ടതാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ 
ജി. ഒ. ( എം . എസ്.) 28474 എം . ഡി . 25- 10 - 1974 - ലെ രണ്ടാം 
വകുപ്പിൽ രണ്ടാം ഉപവകുപ്പിൽ വ്യവസ്ഥകൾ പാലിക്കുന്ന 
തുമായ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. ദർഘാസി 

നൊപ്പം 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 20 - 9 - 1990 സർക്കാർ 
ഉത്ത രവ് നമ്പർ ജി . ഒ . ( എം . എസ്. ) 39 / പി . എൽ. 
പ്രകാരമുള്ള പ്രിലിമിനറി എഗ്രിമെന്റും സമർപ്പിക്കേണ്ടതാണ്. 


Tender No. 2/ SEICC/2008 -09 . 

Name of work and Estimate Amount - Destination 
development of Vazhani Dam Site Development of pond 
near Garden Rs. 56,50, 000 . 

E . M. D - Rs. 50,000 . 
Cost of tender forms— Rs. 2,000 + VAT. 

Time and date of issue of tender forms— From 11 a . m . 
- on 11 - 7 -2008 to 4 p . m . on 17- 7- 2008 . 

Time and date of receipt of tender forms — Upto 
2 .30 p . m . on 24- 7- 2008. 

- Time and date of opening of tenders - 3 p . m . 
on 24 - 7- 2008. 

Class of Contractor — “ A ” Class . 
Time of completion — 9 months. 

Tenders will be opened by the Superintending 
Engineer or the officer authorized by him in the presence 
of the tenderers or their authorized agents present at that 
time. If the date of tender be declared as holiday , tender 
will be received and opened on the next working day . 
The firm period of the tenders will be 4 months from the 
date of receipt of the tender. 

Details of tenders can be obtained from the office of 
the undersigned upto 23 -7 -2008, 4 p . m . on all working 
days. Written application quoting Registration Number 
and enclosing Registration Card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in Stamp Paper worth Rs. 50 
and sufficient E . M . D . pledged in favour of the 
Superintending Engineer, Irrigation Central Circle, Thrissur. 
Tenders without sufficient E . M . D . and preliminary 
agreement will be summarily rejected . All rules and 
regulations of tenders prevailing in the Irrigation 
Department/PWD are applicable to this tender also . 

-- തൃശ്ശൂർ ഇറിഗേഷൻ മദ്ധ്യമേഖലാ വിഭാഗം സൂപ്രണ്ടിംഗ് 
എഞ്ചി നീ യർ, കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ 
പറയുന്ന പ്രവൃത്തി ചെയ്യുന്നതിന് പൊതുമരാമത്ത്/ ജലസേചന 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച കവറു ക ളിൽ മൽസ രാടി സ്ഥാ ന ത്തിൽ 
ക്ഷണിച്ചി രു ന്ന ദർ ഘാ സു കൾ താഴെ പറയും പ്രകാരം 
ദീർഘിപ്പിച്ചിരിക്കുന്നു. 

-- ദർഘാസുകൾ തപാൽ/ സ്പീഡ് പോസ്റ്റ് വഴിമാത്രം 
സ്വീകരിക്കുന്നതാണ്. നേരിട്ട് സമർപ്പിക്കുന്നവയും കൊറിയർ വഴി 
ലഭി ക്കു ന്ന വ യു മാ യ ദ ർ ഘാ സു കൾ തിര സ് ക രി ക്കു 
ന്നതാ ണ്. ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും 
രേഖപ്പെടുത്തിയ മുദ്രവച്ച കവറിലായിരിക്കണം ദർഘാസുകൾ 
സമർപ്പിക്കേണ്ടത്. 
- ദർഘാസ് നമ്പർ 2 /എസ്. ഇ . ഐ . സി . സി. 2008 - 09. 

പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും - വാഴാനി ഡാം 
സൈറ്റിന്റെ പുന രു ദ്ധാ രണം - പൂന്തോട്ട ത്തി ന ടു ത്തുള്ള 
കുളത്തിന്റെ പുനരുദ്ധാരണം - രൂപ 56, 50, 000. 

നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 2,000 + മൂ . വ . നി. 


ചെറുകിട ജലസേചന വിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പാലാ. 

- എഞ്ചിനീയർ. 


TENDER EXTENSION NOTICE 


No . 1/ SEICC /2008- 09. 


| 16th June 2008. 


The Superintending Engineer, Irrigation Department, 
Irrigation Central Circle , Thrissur on behalf of the 
Governor of Kerala invited competitive tenders in sealed 
covers superscribing the name of work for the following 
work from eligible contractors registered in Kerala 
P. W . D ./Irrigation Department are extended as detailed 
below . 


Tenders will be received by post/speed post only . 
Tenders submitted directly or by courier service will be 
rejected . 


ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും ദർഘാസ് പ്രമാണം വാങ്ങിക്കുവാൻ രജിസ്ട്രേഷൻ കാർഡ് 
സമയവും 11-7 - 2008, 11 മണി മുതൽ 17 -7 - 2008, 4 മണി വരെ. കൊണ്ടുവരേണ്ടതാണ്. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷാ 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - ഫാറത്തിൽ രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ടതാണ്. 
24 - 7 - 2008 വൈകുന്നേരം 2 .30 മണി വരെ. 

നിര തദവ്യം സൂപ ണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 24- 7 -2008 അധികാരപ്പെടുത്തിയിട്ടുള്ളതും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളതു 
വൈകുന്നേരം 3 മണി. 

മായിരിക്കണം. 
കരാറുകാരുടെ യോഗ്യത “ എ ക്ലാസ്സ്. 

- ദർഘാസിനോടൊപ്പം 50 രൂപ വിലയുള്ളമുദ്രപ്പത്രത്തിൽ 

തയ്യാറാക്കിയ നിശ്ചിത ഫോറത്തിലുള്ള പ്രാഥമിക ഉടമ്പടി 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 9 മാസം. 

ഒപ്പിട്ട് അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി 
ലഭിച്ച ദർ ഘാ സു കൾ താഴെ ഒപ്പിട്ടി രി ക്കുന്ന അടക്കം ചെയ്തിട്ടില്ലാത്തതും ആവശ്യമായ നിരതദവ്യം 
ഉദ്യോഗസ്ഥനോ അ ദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ തിരസ്കരിക്കുന്നതാണ്. 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറു കാരുടെ/ ( ഇ ന്ദിരാ വികാസ് പത ങ്ങ ൾ നിര ത ദ വ്യ മായി 
നിയമാനുസൃത ഏജന്റുമാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന സ്വീകരിക്കുന്നതല്ല). 
താണ്. ദർഘാസുകൾ സ്വീകരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന 

- കേരള ജലസേചന വകുപ്പിൽ പൊതുമരാമത്തു വകുപ്പിൽ 
അവസാനദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തി 

ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ദിവസം വൈകുന്നേരം 2 .30 മണി വരെ ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് 

ഇതിനും ബാധകമാണ്. 
തുറ ക്കു ന്ന തു മാ ണ് . ദർഘാസിന്റെ കാലാ വധി അ വ 
സ്വീകരിക്കുന്ന തീയതി മുതൽ നാലു മാസം ആയിരിക്കും. 

- ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താഴെ Office of the 
ഒപ്പു വച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും Superintending Engineer , 
23 - 7 - 2008 , 4 മണി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 

(Sd.) 

Irrigation Central Circle, 
അറിയാവുന്നതാണ്. 

Thrissur- 680 020 . 

Superintending Engineer. 


